Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/ 12/2009 -2011 


GOVERN 


രം 


VMENT OF 
न्य अपना 


ാർ 
OF KER 

1 - 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 14 April 2009 

2009 ഏപ്രിൽ 14 
| 24th Chaithra 1931 

1931 ചൈത്രം 24 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


20 


നമ്പർ 


PART III 


Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ലേലപ്പരസ്യം 

സമയത്തിന് മുമ്പായി തേക്ക് തടികൾക്ക് 10 ,000 രൂപയും മറ്റു 

തടികൾക്ക് 5,000 രൂപയും മറ്റു വനവിഭവങ്ങൾക്ക് 1,000 രൂപയും 
നമ്പർ ആർ. 335 / 2007. 

2009 മാർച്ച് 27. 

ക്രമത്തിൽ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിൽ 
- തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള താഴെപ്പറയുന്ന 

വിളിച്ചിട്ടുള്ള തൊണ്ടി സാധനങ്ങളുടെ വില പതിനായിരം 
റെയിഞ്ചുകളിലെ വിവിധ ഫോറസ്റ്റ് കേസുകളിൽപ്പെട്ട തൊണ്ടി - രൂപയിൽ കവിയുന്നപക്ഷം ലേലത്തുകയുടെ അഞ്ചിലൊന്ന് 
തടികൾ, വിറക്, കരി, ഉരുപ്പടികൾ, യന്ത്ര സാമഗ്രികൾ ഭാഗമോ പതിനായിരം രൂപയോ ഇതിൽ ഏതാണ് കൂടുതൽ 
മുതലായവ 2009 വർഷത്തിലെ താഴെ കൊടുത്തിരിക്കുന്ന ആയത് അന്ന് ലേലം കഴിഞ്ഞാലുടൻ കെട്ടിവയ്ക്കേണ്ടതാണ്. 
പട്ടിക യിൽ അ താതു റെയി ബിൽ അ തിന് നേരെ 

എന്നാൽ കോടതി ഉത്തരവനുസരിച്ച് കേസ്സ് നിലവിലിരിക്കേ 
കാണിച്ചിരിക്കുന്ന തീയ തി ക ളിൽ പകൽ 11 മണിക്ക് 

ലേലം ചെയ്യപ്പെടുന്ന തൊണ്ടിത്തടിയുടെ മൊത്തം വില ലേല 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം 

ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. 
അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ16 - 11- 1988 - ലെ 
സർക്കാർ ഉത്തരവ് ( എം . എസ്.) 100/ 98/ വനം, 4- 3- 1999- ലെ 

ലേലം സ്ഥിര പ്പെ ടു ത്തിയ വിവരം ലേല ക്കാ രനെ 
സർക്കാർ ഉത്ത ര വ് ( എം . എസ്.) 18 / 99 / വനം എന്നീ - അറിയിക്കുന്ന നോട്ടീസിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം 
ഉത്തരവുകളും നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും വിധേയമായി - ബാക്കി ലേലത്തുകയും നിയമാനുസൃത നികുതികളും മൊത്ത 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. നിർദ്ദിഷ്ട സംഖ്യയ്ക്ക് 1988 - ലെ ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ 
ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത 

നികുതിയും ഒടുക്കി ലേലത്തിൽ പിടിച്ചിട്ടുള്ള സാധനങ്ങൾ 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് 

നീക്കം ചെയ്യേണ്ടതാണ്. ലേലത്തുക ഈ കാലാവധിക്കുള്ളിൽ 
ലേലം നടത്തുന്നതായിരിക്കും. 

അടയ്ക്കാതിരുന്നാൽ ലേലം റദ്ദ് ചെയ്യാവുന്നതും ലേലക്കാരൻ 


Gaz . No . 15 /2009 /DTP (Forest). 


168 


KERALA GAZETTE 


[PART III 


( 2 ) 


25 - 4 - 2009 


പരുത്തിപ്പള്ളി റെയിഞ്ചാഫീസ്, 
പരുത്തിപ്പള്ളി 


25 - 5 - 2009 


25 - 6 - 2009 


24 - 7 - 2009 


25 - 8 - 2009 


25 - 9 - 2009 


അടച്ചിട്ടുള്ള തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ടി 
ലേലത്തിൽ പിടിച്ച സാധ ന ങ്ങൾ ടിയാന്റെ നഷ്ടോത്ത ര 
വാ ദി ത്വത്തിൽ വീണ്ടും ലേലം ചെയ്ത് വിൽക്കു മ്പോൾ 
സർക്കാരിന് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അപ്രകാരമുള്ള 
നഷ്ടം, പരസ്യക്കൂലി മുതലായവ വ്യവസ്ഥയ്ക്കു വിധേയമായി 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും ലാഭമുണ്ടാവുകയാ 
ണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരന് യാതൊരു അവകാശവും 
ഇല്ലാത്തതും ആകുന്നു . 

- ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് മുമ്പായി ലേലത്തിന് വച്ചിട്ടുള്ള സാധനങ്ങളുടെ 
നൽപ്പുനിൽപ്പു സ്ഥിതിയും അളവുകളും മറ്റു വിശദവിവരങ്ങളും 
ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ട തും , ലേലത്തിന് ശേഷം ഈ വക 
കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതികളും പരിഗണിക്കു 
ന്ന തല്ലാത്ത തുമാകുന്നു . ലേലത്തിന് ശേഷം കാലാവസ്ഥ 
കാരണമോ അഗ്നി, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ മുതലായ 
കെടുതികൾമൂലമോ തടി, വിറക്, മറ്റ് സാധനങ്ങൾ എന്നിവയ്ക്ക 
ണ്ടാകുന്ന നഷ്ടത്തിനോ അളവ് വ്യത്യാസത്തിനോ ഡിപ്പാർട്ടു 
മെന്റിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. 

- ലേല വ്യ വ സ്ഥ ക ളിൽ എന്തെ ങ്കിലും മാറ്റ ങ്ങ ളോ 
കൂടിച്ചേർക്കലുകളോ ആവശ്യമായി വരുന്ന പക്ഷം ആയത് 
ലേലത്തിൽ പങ്കെടുക്കുന്നവരെ വായിച്ച് കേൾപ്പിച്ച് ബോധ്യ 
പ്പെടുത്തുന്നതായിരിക്കും. 

പട്ടിക 


26 - 10 - 2009 


25 - 11 - 2009 


21 - 12 - 2009 


പാലോട് റെയിഞ്ചാഫീസ്, 


28 - 4 - 2009 


പാലോട് 


28 - 5 - 2009 


29 - 6 - 2009 


28 - 7 - 2009 


28 - 8 - 2009 


ലേലത്തീയതി 


29 - 9 - 2009 


ക്രമ 
നമ്പർ 
(1) 


റെയിഞ്ചിന്റെ പേരും 
ലേല സ്ഥലവും 


28 - 10 - 2009 


( 3 ) 


24 - 11- 2009 


22 - 4 - 2009 


കുളത്തൂപ്പുഴ റെയിഞ്ചാഫീസ്, 
കുളത്തൂപ്പുഴ 


28 - 12 - 2009 


22 - 5 - 2009 


22 - 6 - 2009 


22 - 7 - 2009 


ലേലം സംബന്ധിച്ച കൂടുതൽ വിവ ര ങ്ങൾ അതാത് 
റെയ്ഞ്ച് ഓഫീസുകളിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


20 - 8 - 2009 


22 - 9 - 2009 


22 - 10 - 2009 


23 - 11 - 2009 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


22 - 12 - 2009 


ACHENCOVIL DIVISION 
TENDER / AUCTION NOTICE 


No. A3- 250/2009 . 


20th March 2009 . 


It is notified for the information of the public that the Teak Poles and other produce collected by thinning and final 
felling from the various Teak and MW Plantations of Achencovil Division shall be sold in the public tender /auction on the 
date , time and places as detailed in the schedule appended below by the Divisional Forest Officer, Anchencovil or any 
other Officer authorized by him . 

The tender/auction will be conducted subject to the terms and conditions of the auction sale of timber in 
Government Depots and as published by the Chief Conservator of Forests (P ), Thiruvananthapuram vide 
No . Pro . (5 )-7698/ 08 dated 6 - 12 -2008 in Kerala Gazette No. 50 dated 16 - 12 -2008 in Forest Sheet from 481 to 488 and also as 


14th APRIL 2009 ] 


FOREST DEPARTMENT 


169 


per the existing conditions regarding tender/auction in the Forest Department. Any conditions regarding tender/auction 
published by the Department after the publication of this notification will also be applicable to this tender/auction . In case 
the notified dates happen to be a public holiday, the sale will be conducted on the next working day at the notified 
place and time. 


But if the produce could not be sold in full or the tender/auction could not be conducted on that date the produce 
will be sold on the date specified in the remarks column of the schedule appended . 

Intending tenderers/bidders are bound to remit KVAT, K .F.D . Tax , Income Tax and other Taxes in force from time to 
time. The Government Orders if any regarding the Tender / Auction sale issued after the date of this notification will be 
applicable for this Tender/ Auction also . The works in the above plantations are in good progress. Hence more quantity 
of produce can be presented than the notified quantity in the proposed tender /auction . 


SCHEDULE 


Species and Quantity 


Sl. 
No . 
(1) 


Remarks 


Name of 
Plantation 

(2 ) 


Place, Date and 
Time of Auction 


(3 ) 


(5 ) 


1981-82-83 TP Panamthoppu Teak Poles IC -140 Nos. 
in Kallar Range. Collected Teak Poles IIC -427 , 
by thinning during 2007-08 Teak Poles III -1535 , 
and 2008 -09 

Teak Poles IV - 2816 , 
Teak Poles V -3087 , 
Teak Timber -13 .064 
m3 (62 Nos.) 


Dumping Depot at 
Pulinchi in Kallar 
Range on 6 -5 -2009 
at 10 a . m . onwards 


If the tender/ auction could not 
be conducted due to any other 
reasons or the produce could not 
be sold in full, the sale will be 
conducted again on 15 -5-2009 at 
the same place and time. 


1968 MW Plantation Jungle wood 
Savakotta in Kallar Range. fire wood- 77 MT 
Collected by final felling 
during 2008 -09 


Dumping Depot at 
1968 MW Plantation 
Savakotta in Kallar 
Range on 6 -5 - 2009 at 
10 a.m . onwards. 


3 


1967-68 TP Alappady in 
Kallar Range. Collected 
by final thinning 
during 2008 -09 


Teak Poles IC -536 Nos. 
Teak Poles IIC -679 , 
Teak Poles III- 1543 , 
Teak Poles IV - 1396 
Teak Poles V -1693 


Dumping Depot at 
Pallimundan in 
Achencovil Range 
on 6 -5 -2009 at 10 a. m 
onwards . 


Teak Poles IC -390 Nos. 
Teak Poles IIC -450 , 
Teak Poles III -730 
Teak Poles IV -600 
Teak Poles V - 300 


Dumping Depot at 
Kampiline in 
Achencovil Range 
on 6 -5 - 2009 at 10 a . m 
onwards. 


4 


1966 MW Plantation at Jungle wood 
Chittar in Kallar Range fire wood — 25 MT 
Collected by final felling 
during 2007 -08 & 2008 -09 


Dumping Depot at 
1966 MW Plantation 
at Chittar in Kallar 
Range on 6 - 5 - 2008 
10 a.m . onwards 


170 


KERALA GAZETTE 


[PART III 


(1) 


(2 ) 


( 3) 


(4) 


(5 ) 


5 


1993 T. P . at Chuttippara 
in Achencovil Range . 
Collected by first 
Silvicultural thinning 
during 2008 -09 


Teak Poles IIC -3 Nos. 
Teak Poles III -83 , 
Teak Poles IV -71 , 


Dumping Depot at 
Kampiline in 
Achencovil Range 
on 6 - 5 - 2009 at 
2 p . m . onwards 


If the tender/auction could not 
be conducted due to any other 
reasons or the produce could not 
be sold in full, the sale will be 
conducted again on 15 -5 - 2009 
at the same place and time. 


6 


do . 


Teak Poles IC -2 Nos. 
Teak Poles IIC -6 , 
Teak Poles IV - 16 „ 
Teak Poles V -4 , 


Dumping Depot at 
Kampiline in 
Achencovil Range 
on 6 - 5 - 2009 at 
2 p . m . onwards 


Teak Poles V -677 Nos. 


do . 


1987 T.P. Alinjamon and 
1993 T.P. Chuttippara in 
Achencovil Range . 
(Collected for the constr - 
uction of elephant proof 
trench ) 
1993 TP at Pallivasal 
in Achencovil Range . 
Collected by first 
Silvicultural thinning 
during 2008 -09 
1965 MW Plantation , 
Kumbhavurutty in 
Achencovil Range . 
Collected by final Felling 
during 2007 -08 & 2008 -09 


8 


do. 


Teak Poles IC - 30 Nos . 
Teak Poles IIC -50 , 
Teak Poles III - 100 , 
Teak Poles IV - 100 , 
Teak Poles V - 50 , 
Jungle wood fire 
wood -200 MT 


Dumping Depot at 
Pallimundan in 
Achencovil Range 
on 6 -5 -2009 at 2 p . m . 
onwards 
Teak Poles — Dumping 
Depot at Pallivasal 
Fire wood Dumping 
Depot at 1965 MW 
Plantation at Kumbha 
vurutty in Achencovil 
Range on 6 -5 -2009 
at 2 p . m . onwards . 
1966 MW plantation 
Manalar in Achencovil 
Range on 6 -5 -2009 
at 2 p . m . onwards 


Jungle wood fire 
wood - 12 .80 MT 


9 1966 MW Plantation 

Manalar in Achencovil 
Range collected by final 
felling during 2007-08 & 

2008 -09 
10 1971 T. P. Alappady in 

Kanayar Range . 
Collected by thinning 
during 2008 -09 


Teak Poles IC -60 Nos. 
Teak Poles IIC - 100 
Teak Poles III -500 
Teak Poles IV -600 , 
Teak Poles V -400 , 


Dumping Depot at 
Pulikkayam in Kanayar 
Range on 7 -5 - 2009 
at 10 a . m . onwards 


If the tender/auction could not 
be conducted due to any other 
reasons or the produce could not 
be sold in full , the sale will be 
conducted again on 16 -5 - 2009 
at the same place and time. 


Teak Poles IIC - 138 Nos. 


11 1974 T. P. in Kanayar 

Range. Collected by 
thinning during 
2007 -08 & 2008 -09 


Dumping Depot at 
Pulikkayam in Kanayar 
Range on 7-5 -2009 
at 10 a . m . onwards 


do . 


12 


do . 


1975 T. P. Chittarvalley 
in Kanayar Range. 
Collected by thinning 
during 2007 -08 & 
2008 -09 


Teak Poles IC -133 Nos. 
Teak Poles IIC - 261 , 
Teak Poles III-591 , 
Teak Poles IV -645 , 
Teak Poles V -554 


Dumping Depot at 
1968 Rose wood 
plantation in Kallar 
Range on 7 -5 - 2009 
at 10 a . m . onwards 


14th APRIL 2009] 


FOREST DEPARTMENT 


171 


(1) 


(2) 


( 3 ) 


( 5) 


13 1968 T. P. Alappady 

in Kanayar Range. 
Collected by final 
thinning during 
2007-08 & 2008-09 


Teak Poles IC -300 
Teak Poles IIC - 300 
Teak Poles III- 300 
Teak Poles IV -200 
Teak Poles V -400 


Dumping Depot 
at Muthalathodu in 
Achencovil Range 
on 7 -5 -2009 at 
10 a. m . onwards 


If the tender/auction could not 
be conducted due to any other 
reasons or the produce could not 
be sold in full, the sale will be 
conducted again on 16 -5 - 2009 at 
the same place and time 


EMD : 


Teak Poles --Rs. 20,000 . 

Jungle wood fire wood — Rs. 2,000 . 
Cost of tender form — Rs. 100 + VAT. 
Date and time of issue of tender form — 5 -5 -2009 and 6 -5 -2009 till 5 p . m . 
Date and time of receipt of tender — 6 -5-2009 and 7 -5 -2009 upto 9 a. m . 
Place of issue of tender form — Range Office Kallar, Kanayar and Achencovil Ranges. 
Alternate dates - 15- 5 - 2009 and 16 - 5- 2009 . 

For further details please contact the Divisional Forest Office, Achencovil or the Range Office , Kanayar, Kallar & 
Achencovil during working hours on all working days . 


അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനിലെ കല്ലാർ, കാനയാർ, അച്ചൻകോവിൽ റെയിഞ്ചുകളിൽപ്പെട്ട വിവിധ തേക്ക്, മാച്ചുവുഡ് 
തോട്ടങ്ങളിൽ നിന്നും ഇടവെട്ടിലൂടെയും അന്തിമവെട്ടിലൂടെയും ശേഖരിച്ച് വിവിധ ഡമ്പിംഗ് ഡിപ്പോകളിലും തോട്ടങ്ങളിലുമായി 
അട്ടിവച്ചിരിക്കുന്ന തേക്കുകഴകൾ, പാഴ്വരവിറക് എന്നിവ താഴെ ചേർത്തിരിക്കുന്ന പട്ടിക പ്രകാരം 16-12- 2008- ലെ 50 -ാം നമ്പർ 
സർക്കാർ ഗസറ്റിൽ പാ .5 -7698/2008 തീയതി 6 - 12- 2008 -ാം നമ്പരായി സംരക്ഷണ വിഭാഗം മുഖ്യവനപാലകൻ, ഫോറസ്റ്റ് ഷീറ്റ് 
481മുതൽ 488 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും കൂടാതെ വനംവകുപ്പിൽ നിലവിലുള്ള 
ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോപരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ഈ 
വിജ്ഞാപന തീയതിക്കുശേഷവും കൂടാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത സർക്കാർ ഗസറ്റിലെ വിജ്ഞാപനത്തിനു ശേഷവും 
ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിന് ബാധക 
മായിരിക്കും. 


ലേലദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്ന 
താണ്. എന്തെങ്കിലും കാരണവശാൽ ലേലദിവസം ലേലം നടക്കാതെ വരികയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ കഴിയാതെ 
വരികയോ ചെയ്താൽ താഴെ പട്ടികയിൽ റിമാർക്ക് കോളത്തിൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് അവയുടെ 
നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേലത്തിനുശേഷം ഉണ്ടാകുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 

- ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുൻപായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


ലേലക്കാർ അതാതു കാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും 
കൊടുക്കുന്നതിന് ബാദ്ധ്യസ്ഥരായിരിക്കും. ടി തോട്ടങ്ങളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഈ വിജ്ഞാപനത്തിൽ പരസ്യപ്പെ 
ടുത്തിയതിനേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 


Gaz . No . 15 / 2009/DTP ( Forest). 


172 


KERALA GAZETTE 


[PART III 


പട്ടിക 


കമ 
നമ്പർ 


തോട്ടത്തിന്റെ പേര് 


ഉല്പന്നങ്ങളുടെ ഇനവും 

-- തരവും 


ലേലസ്ഥലവും തീയതിയും 

- സമയവും 


റിമാർക്സ് 


(1) 


( 5 ) 


1 


1981 - 82 - 83 തേക്കു പ്ളാന്റേ ഷൻ 
പനംതോപ്പ് കല്ലാർ റെയിഞ്ച് IInd 
സിൽവി കൾച്ചറൽ തിന്നിംഗിലൂടെ 
2007 - 08 & 2008 - 09 - ൽ ശേഖരിച്ചത് 


തേക്കുകഴ ഡബിംഗ് ഡിപ്പോ, പുളി ഞ്ചി , ഏതെങ്കിലും കാരണവശാൽ 
I സി - 140 എണ്ണം കല്ലാർ റെയിഞ്ച്, തീയതി നിശ്ചിത ദി വ സ ല ല 
II സി - 427 എണ്ണം 6 - 5 - 2009 രാവിലെ 10 മണി നടക്കാതെ വരികയോ ഉൽപ്പന്ന 
III - 1535 എണ്ണം മുതൽ 

ങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ 
IV - 2816 എണ്ണം 

കഴിയാതെ വരികയോ 
V - 3087 എണ്ണം 

ചെയ്താൽ വീണ്ടും 15- 5- 2009 - ൽ 
തേക്കു തടി 

നിശ്ചിത സ്ഥലത്തും സമയത്തും 
13.064 എം3 

ലേലം നടത്തുന്നതായിരിക്കും 
(62 എണ്ണം) 


2 1968 മാച്ച് വുഡ്പ്ളാന്റേ ഷൻ, 

ശ വ ക്കോ ട്ട , കല്ലാർ റെയിഞ്ച്, 
അന്തിമ വെട്ടിലൂടെ 2008 - 09 - ൽ 
ശേഖരിച്ചത് 


പാഴ്വരവിറക് 
77. MT 


1968 മാച്ച്വുഡ്പ്ളാന്റേഷൻ, 
ശവക്കോട്ട, കല്ലാർ റെയിഞ്ച്, 
തീയതി 6 - 5 - 2009 രാവിലെ 10 
മണി മുതൽ 


3 19 67 - 68 തേക്കു പ്ലാന്റേഷൻ, തേക്കുകഴ 

ഡമ്പിംഗ് ഡിപ്പോ, പള്ളിമുണ്ടാൻ 
ആല പാടി കല്ലാർ റെയിഞ്ച്, I സി - 536 എണ്ണം അച്ചൻകോവിൽ റെയിഞ്ച് തീയതി 

ഫൈനൽ തിന്നിംഗിലൂടെ 2008 - 09 - ൽ II സി - 679 എണ്ണം - 6 - 5 - 2009 രാവിലെ 10 മണി 
ശേഖരിച്ചത് 

III - 1543 എണ്ണം 

മുതൽ 
IV - 1396 എണ്ണം 
V - 1693 എണ്ണം 


ഡമ്പിംഗ് ഡിപ്പോ, കമ്പിലൈൻ 
അച്ചൻ കോവിൽ റെയിഞ്ച് 
6 - 5 - 2009 രാവിലെ 10 മണി 
മുതൽ 


തേക്കുകഴ 
I സി -390 എണ്ണം 
II സി - 450 എണ്ണം 
III - 730 എണ്ണം 
IV - 600 എണ്ണം 

V -300 എണ്ണം 
1966 മാച്ചവാഡ് തോട്ടം, ചിറ്റാർ - പാഴ്വരവിറക് 
കല്ലാർ റെയിഞ്ച്, അന്തിമ വെട്ടിലൂടെ 

- 25 MT 
2007-08 & 2008 -09- ൽ ശേഖരിച്ചത് 


- ഡ മ്പി ം ഗ് ഡി പ ാ , 1 9 6 6 
മാച്ചവുഡ് തോട്ടം, ചിറ്റാർ 
കല്ലാർ റെയിഞ്ച് 6 - 5 - 2009 
രാവിലെ 10 മണി മുതൽ 


5 2003 തേക്ക് പ്ലാന്റേഷൻ, ചുട്ടിപ്പാറ തേക്കുകഴ 

അച്ചൻകോവിൽ റെയിഞ്ച്, സിൽവി II സി - 3 എണ്ണം 
കൾച്ചറൽ തിന്നിം ഗി ലൂ ടെ III - 83 എണ്ണം 
2008 -09 - ൽ ശേഖരിച്ചത് 

IV - 71 എണ്ണം 


ഡമ്പിംഗ് ഡിപ്പോ, കമ്പിലൈൻ 
അ ൺ ൻ ക ാ വി ൽ ഇ യി അഞ്ച് 
6 - 5 - 2009 ഉച്ച് ക്ക് 2 .00 മണി 
മുതൽ 


ച്ചത് ഗിലും 11നകം 


6 


1987 തേക്ക് പ്ലാന്റേഷൻ, അളിഞ്ചമൺ തേക്കുകഴ 
& 1993 തേക്കു പ്ലാന്റേഷൻ ചുട്ടിപ്പാറ I സി - 2 എണ്ണം 
അച്ചൻ കോവിൽ റെയിഞ്ച്, II സി - 6 എണ്ണം 
( എലിഫന്റ് പൂഫ് ടൈഞ്ച് നിർമ്മി IV - 16 എണ്ണം 
ക്കുന്നതിനു വേണ്ടി ശേഖരിച്ചത്) V -4 എണ്ണം 


ഡമ്പിംഗ് ഡിപ്പോ, കമ്പിലൈൻ 
അ അ ൻ ക ാ വി ൽ റ യി അഞ്ച് 
6 - 5 - 2 009 ഉച്ച് ക്ക് 2 .00 മണി 
മുതൽ 


ഗ, 


1993 തേക്ക്പ്ലാന്റേഷൻ,പള്ളിവാസൽ തേക്കുകഴ 
അച്ചൻകോവിൽ റെയിഞ്ച്, സിൽവി V - 677 എണ്ണം 
കൾച്ചറൽ തിന്നിം ഗിലൂടെ 
2008 -09 - ൽ ശേഖരിച്ചത് 


ഡമ്പിംഗ് ഡിപ്പോ, പള്ളിമുണ്ടാൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് തീയതി 
6 - 5 - 2009 ഉച്ച് ക്ക് 2 . 00 മണി 
മുതൽ 


14th APRIL 2009] 


FOREST DEPARTMENT 


173 


( 1) 


( 2 ) 


| ( 3 ) 


(5) 


8 1965 മാച്ചുവുഡ് തോട്ടം കുംഭാവുരുട്ടി തേക്കുകഴ 

തേക്കുകഴ ഡമ്പിംഗ് ഡിപ്പോ - ഏതെങ്കിലും കാരണവശാൽ 
അച്ചൻകോവിൽ റെയിഞ്ച് അന്തിമ I സി - 30 എണ്ണം 

പള്ളിവാസൽ, വിറക് - 1965 മാച്ചു നിശ്ചിത ദിവസം ലേലം 
വെട്ടിലൂടെ 2007 - 08 & 2008 - 09 - ൽ 

II സി - 50 എണ്ണം 

വ ഡ് തോട്ടം, കാംഭാ വ ര ടി ന ട ത ാ ത ത വ രി ക യ 

III - 100 എണ്ണം 
ശേഖരിച്ചത് 

അ അ ൻ ക ാ വി ൽ റ യി അഞ്ച് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും 
IV - 100 എണ്ണം തീയതി 6 - 5 - 2009 ഉച്ചയ് ക്ക് വിൽക്കാൻ കഴിയാത് 
V - 50 എണ്ണം 2. 00 മണി മുതൽ 

വരികയോ ചെയ്താൽ വീണ്ടും 
പാഴ്വരവിറക്- 200 

15 - 5 - 2 009 - ൽ നിശ്ചിത 
| MT 

സ്ഥലത്തും സമയത്തും ലേലം 

നടത്തുന്നതായിരിക്കും 
1966 മാച്ചുവുഡ് തോട്ടം, മണലാർ പാഴ്ചമരവിറക് 

1966 മാച്ചുവുഡ് തോട്ടം -മണലാർ 
അച്ചൻകോവിൽ റെയിഞ്ച് അന്തിമ 12.80 MT - അച്ചൻ കോവിൽ റെയിഞ്ച്, 
വെട്ടിലൂടെ 2007 - 08 & 2008 - 09 - ൽ 

തീയതി 6 - 5 - 2009 ഉച്ചയ്ക്ക് ക് 
ശേഖരിച്ചത് 

2 മണി മുതൽ 


10 


1971 തേക്ക് പ്ലാന്റേഷൻ, ആലപ്പാടി, തേക്കുകഴ ഡമ്പിംഗ് ഡിപ്പോ--പുലിക്കയം, ഏതെങ്കിലും കാരണവശാൽ 
കാ ന യാർ റെയിഞ്ച്, സിൽ വി I സി - 60 എണ്ണം കാന യാർ റെയിഞ്ച് തീയതി നിശ്ചിത ദി വ സ മ ല ല 
കൾച്ചറൽ തിന്നിംഗിലൂടെ2008 -09- ൽ II സി - 100 എണ്ണം 7 - 5 - 2009 രാവിലെ 10 മണി നടക്കാതെ വരികയോ ഉൽപ്പന്ന 
ശേഖരിച്ചത് III - 500 എണ്ണം മുതൽ 

ങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ 
IV - 600 എണ്ണം 

കഴിയാതെ വരികയോ 
V - 400 എണ്ണം 

ചെയ്താൽ വീണ്ടും 16 - 5- 2009- ൽ 
നിശ്ചിത സ്ഥലത്തും സമയത്തും 

ലേലം നടത്തുന്നതായിരിക്കും 
11 1974 തേക്ക് പ്ലാന്റേഷൻ, കാനയാർ, 
ാൻഷൻ കാനയാർ തേക്കുകഴ 

ഡമ്പിംഗ് ഡിപ്പോ-- പുലിക്കയം, 
റെയിഞ്ച്, സിൽ വി കൾച്ചറൽ 

- II സി - 138 എണ്ണം കാന യാർ റെയിഞ്ച് തീയതി 
തിന്നിംഗിലൂടെ2007 -08 & 2008 -09- ൽ 

7 -5 -2009 രാവിലെ 10 മണി മുതൽ 
ശേഖരിച്ചത് 


12 1975 തേക്ക് പ്ലാന്റേഷൻ - ചിറ്റാർമൂഴി, 

കാന യാർ റെയിഞ്ച്, സിൽ വി 
കൾച്ചറൽ തിന്നിംഗിലൂടെ 2007 - 08 & 
2008 -09 - ൽ ശേഖരിച്ചത് 


തേക്കുകഴ 
I സി - 133 എണ്ണം 
II സി - 261എണ്ണം 
III - 591 എണ്ണം 
IV - 645 എണ്ണം 
V - 554 എണ്ണം 


ഡമ്പിംഗ് ഡിപ്പോ - 1968 റോസ് 
വുഡ്പ്ലാന്റേഷൻ- കല്ലാർ റെയിഞ്ച്, 
തീയതി 1 - 5 - 2009 രാവില 
10 മണി മുതൽ 


13 


9) 


1968 തേക്ക് പ്ലാന്റേഷൻ - ആലപ്പാടി, തേക്കുകഴ ഡമ്പിംഗ് ഡിപ്പോ -മുതലത്തോട്, 
കാ ന യാർ റെയിഞ്ച്, ഫൈനൽ I സി - 300 എണ്ണം അച്ചൻ കോ വിൽ റെയിഞ്ച്, 
തിന്നിംഗിലുടെ 2007 -08 & 2008 -09 - ൽ II സി - 300 എണ്ണം തീയതി 7 - 5 - 2009 രാവിലെ 10 
ശേഖരിച്ചത് 

III - 300 എണ്ണം മണി മുതൽ 
IV - 200 എണ്ണം 
V - 400 എണ്ണം 


നിരതദ്രവ്യം : 

തേക്ക് കഴ - 20,000 രൂപ. 

പാഴ്വരവിറക് 2,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - -5 - 5- 2009, 6- 5 - 2009 വൈകിട്ട് 5 മണി വരെ. 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന സ്ഥലം - അച്ഛൻകോവിൽ, കല്ലാർ , കാനയാർ റെയിഞ്ച് ആഫീസുകൾ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 6 - 5- 2009, 7 - 5 - 2009 രാവിലെ 9 മണി വരെ. 
പകരം ദർഘാസ്/ ലേല തീയതി- - 15 - 5- 2009, 16 -5 - 2009. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ ബന്ധപ്പെട്ട അച്ചൻകോവിൽ, കാനയാർ, കല്ലാർ എന്നീ റെയിഞ്ചാഫീസുകളിൽ 
നിന്നോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 


( Sd .) 


Divisional Forest Office, 
Achencovil. 


Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


174 


KERALA GAZETTE 


[ PART II 


KOTTAYAM DIVISION 


TENDER - CUM -AUCTION SALE NOTICE 


No. A2 - 2443/ 2009. 


25th March 2009 . 


It is hereby notified for the information of public that 
Tender-cum -Auction sale of Teak Poles, Teak billets , Soft 
Wood & Firewood (miscellaneous species ) collected from 
the final felling 1943 Teak Plantations at Kallar of 
Ayyappancoil Range and stacked at Kallar Dumping 
Depot, under this division as mentioned in the schedule 
below will be conducted by Divisional Forest Officer, 
Kottayam or any other Officer authorized by him on the 
dates specified below subject to the sale conditions 
published by the Chief Conservator of Forests ( P ) 
Thiruvananthapuram vide No. Pro (5 ) 2613 / 2008 dated 
12 -6 -2008 in the Kerala Gazette No . 26 dated 24- 6- 2008. 
Conditions mentioned about post offer in this regard are 
applicable to this auction . Sealed tender for the auction 
shall be received on or before 9 a . m . on the date of 
auction . Tender forms costing Rs. 100 will be available 
from Ayyappancoil Range Office . If the dates of auction 
happen to be a public holiday or if the sale is not 
conducted due to some unexpected reasons, like bundh 
etc . the sale will be conducted on the next working day at 
the same place and time. Further details can be obtained 
from the Range Officer, Ayyappancoil ( Phone- 0486 
8259210 ) or from this Office ( Phone - 0481 2562276 ) 
during working hours. 

SCHEDULE 


കോട്ടയം ഡിവിഷനിലെ അയ്യപ്പൻകോവിൽ റെയിഞ്ചിലെ 
കല്ലാർ 1943 തേക്ക് തോട്ട ത്തിൽനിന്നും അന്തിമ വെട്ടു 
ജോലികൾവഴി ശേഖരിച്ചതും താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ള 
തുമായ വിവിധയിനം വെള്ളമരങ്ങളും പല ജാതി വിറകും 
തേക്ക് കഴകളും തേക്ക് ബില്ലറ്റുകളും താഴെ കാണുന്ന തീയതി 
ക ളിലും സമ യത്തും കോട്ടയം ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഓഫീസറോ 
ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. 24 - 6 - 2008 - ലെ 
സർക്കാർ ഗസററിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം) 12 - 6 - 2008 - ലെ പാ ( 5) 2613/ 08 നമ്പരായി 
പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും 
വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. 
- ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ സീൽ ചെയ്ത ടെണ്ടറുകൾ 
ലേല ദിവസം രാവിലെ 9 മണി വരെ അയ്യപ്പൻകോവിൽ 
റെയിഞ്ച്ഓഫീസിൽ സ്വീകരിക്കുന്നതയിരിക്കും. ടെൻഡർ 
ഫോറങ്ങൾ 100 രൂപയ്ക്ക് അയ്യപ്പൻകോവിൽ റെയിഞ്ചാഫീസിൽ 
നിന്നും ലഭിക്കു ന്ന താ ണ്. ലേല ദിവസം അവധി യായി 
വരികയോ അപ്രതീക്ഷിതമായ ബന്ത്, ഹർത്താൽ തുടങ്ങിയ 
മുട ക്കു കൾ ഉണ്ടാ കു കയോ ചെയ്താൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം അതേസമയത്തും സ്ഥലത്തുംവച്ച് ലേലം 
നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിലോ ( ഫോൺ: 0481 2562276 ) അയ്യപ്പൻകോവിൽ 
ഫോറസ്റ്റ് റെയിഞ്ച്ഓഫീസിലോ ( ഫോൺ: 0486 8259210 ) 
പ്രവൃത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


പട്ടിക 


- ഇനം 


- ഏകദേശ അളവ് 


Species 


Approximate Quantity 


Teak poles II C Class 
Teak poles II D Class 


185 Nos. 
380 Nos. 
200 Nos. 
35 Nos. 


തേക്കുകഴരണ്ടാംതരം 

185 എണ്ണം 
സി ക്ലാസ് 
തേക്കുകഴമൂന്നാം തരം 

380 എണ്ണം 
ഡി ക്ലാസ് 
തേക്കുകഴ നാലാം തരം 

200 എണ്ണം 
തേക്കുകഴ അഞ്ചാം തരം 35 എണ്ണം 
വെള്ളമരം 

20 ക്യു . മീ. 
തേക്ക് ബില്ലറ്റ്സ് 

10 മെ . ടൺ 
വിറക് 

10 മെ . ടൺ 
ഡംപിംഗ് ഡിപ്പോയുടെ പേര് കല്ലാർ. 
നിരതദ്രവ്യം. 

തേക്ക് - രൂപ 20,000. 

മറ്റിനം - രൂപ 10 ,000 
ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


Teak poles IV 
Teak Poles V Class 


Softwood 


20m 


Teak Billet 


10 MT 


Firewood 


10 MT 


Name of dumping depot — Kallar 


E . M. D .: 

For Teak Rs. 20,000. 
| For other timber - Rs. 10,000 . 

Cost of tender form — Rs. 100 + VAT. 
Date and time of auction — 20 -4 -2009 , 10 a .m . If the 
materials are fully unsold second auction will be on 
25-4 -2009 and third auction on 30 -4-2009 at the same place 
and time. 


ലേലത്തീയതിയും സമയവും - 20 - 4 - 2009 പകൽ 10 മണി 
വിറ്റു പോ കാ ത്ത വ 25 - 4 - 2009 - ലും ബാക്കി യു ള ള വ 
30 - 4 - 2009- ലും ഇതേ സ്ഥലത്തും സമയത്തും വച്ച്വീണ്ടും ലേലം 
നടത്തുന്നതാണ്. 

| ( Sd .) 

Divisional Forest Officer . 
Divisional Forest Office, (For and on behalf of 
Kottayam. 

Governor of Kerala ). 


